Kerala Gazette No. 22 dated 1st June 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടികമം 
( ഹാജർ : ബി . അബ്ദുൾ നാസ്സർ , ഐ.എ.എസ് . ) 


( 1 ) 


നമ്പർ DCKLM - 855412020 - M1 . 


2021 മേയ് 3 , 


വിഷയം : ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം ചെയ്യുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) ശ്രീ . ജയൻ ഈ കാര്യാലയത്തിൽ സമർപ്പിച്ച അപേക്ഷ . 

( 2 ) കൊല്ലം റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ 14-8-2020 - ലെ എഫ് .205564120 -ാം നമ്പരായുള്ള റിപ്പോർട്ട് . 
( 3 ) കൊല്ലം സബ് കളക്ടറുടെ കാര്യാലയത്തിലെ 25-3-2021 - ലെ ജെ . 20556412020 -ാം നമ്പരായ സംയുക്ത 

പരിശോധനാ റിപ്പോർട്ട് . 
( 4 ) ബഹു . കേരള ഹൈക്കോടതിയുടെ 26-3-2021 - ലെ WP ( c ) .7687 / 2021 ( 1 ) നമ്പരായ വിധിന്യായപകർപ്പ് . 
( 5 ) ജില്ലാ രജിസ്ട്രാറുടെ 30-3-2021 - ലെ ഇ .2 ( ബി ) . 2906 / 20 -ാം നമ്പരായ റിപ്പോർട്ട് . 
( 6 ) 26-4-2021 - ൽ ഈ കാര്യാലയത്തിൽ നടന്ന വിചാരണ . 


കരുനാഗപ്പള്ളി താലൂക്കിൽ മരുതൂർ കുളങ്ങര തെക്ക് നെടിയത്ത് വീട്ടിൽ ശ്രീ . ജയൻ എന്ന കക്ഷി തന്റെ ഉടമസ്ഥതയിലുള്ള 
കരുനാഗപ്പള്ളി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 10 - ൽ റീസർവ്വ 519 { 8-2 - ൽ ( 13.29 ആർസ് ) പ്പെട്ട വസ്തു വിന്റെ ന്യായ വില 
പുനർനിർണ്ണയം ചെയ്യുന്നതിന് സൂചന ( 1 ) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതായിരുന്നു . പ്രസ്തുത വസ്ത കരുനാഗപ്പള്ളി 
തഹശീൽദാർ മുഖാന്തിരവും കൊല്ലം റവന്യൂ ഡിവിഷണൽ ആഫീസർ നേരിട്ടും സ്ഥല പരിശോധന നടത്തി സൂചന ( 2 ) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താണ് . അപേക്ഷാ വസ്തു ഉൾപ്പെ ടുന്ന റീസർവ്വ 519 | 8 -ൽ പ്പെട്ട വസ്തു വിന് 2010 -ൽ 
t 7,41,300 ന്യായ വില നിശ്ചയിച്ച് ( Residential plot with Crop./Munc./Panchayath Road access ) 200 oso00108 
ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്നും അപേക്ഷാവസ്തുവിന് ? 5,18,190 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്നും സൂചന ( 2 ) പ്രകാരം 
കൊല്ലം റവന്യൂ ഡിവിഷണൽ ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിൻമേൽ 20-10-2020 - ന് ബന്ധപ്പെട്ട അധികാരി 
കളെയും അപ്പീൽ കക്ഷിയെയും ഗൂഗിൾ മീറ്റ് മുഖാന്തിരം കേട്ടിട്ടുള്ളതാണ് . വിചാരണയിലെ തീരുമാനപ്രകാരം ഈ കാര്യാലയത്തിലെ 
ഇൻസ്പെക്ഷൻ സീനിയർ സൂപ്രണ്ടും കൊല്ലം ജില്ലാ രജിസ്ട്രാറും ( ജനറൽ ) സംയുക്ത പരിശോധന നടത്തി 25-11-2020 , 27-11-2020 
തീയതികളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താണ് . അപേക്ഷാവ സ്തു വിന് ന്യായവില പുനർനിർണ്ണയിക്കേണ്ടതില്ല എന്ന് 
ഇൻസ്പെക്ഷൻ സീനിയർ സൂപ്രണ്ടും അപേക്ഷാ വസ്തുവിന് 2010 - ലെ ന്യായവിലയായ 3 7,41,300 - യിൽ നിന്ന് ആർ . ഒന്നിന് 
? 6,00,000 പുനർ നിർണ്ണയിക്കാവുന്നതാണെന്ന് കൊല്ലം ജില്ലാ രജിസ്ട്രാറും ( ജനറൽ ) റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . 


തുടർന്ന് പ്രസ്തുത വസ്ത ജില്ലാ രജിസ്ട്രാറും കൊല്ലം സബ് കളക്ടറും വീണ്ടും സംയുക്ത പരിശോധന നടത്തി 
ഏകീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 19-2-2021 - ൽ ഈ കാര്യാലയത്തിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ അപേക്ഷാവസ്ത ദേശീയ പാതയിൽ നിന്ന് സുമാർ 200 മീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നതാണെന്നും 
സ്ഥലപരിശോധന നടത്തിയതിൽ അപേക്ഷാവസ്തുവിന് 2010 - ലെ ന്യായവില പുനർനിർണ്ണയിക്കേണ്ടതില്ലെന്ന് കൊല്ലം സബ് കളക്ടർ 
സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . എന്നാൽ അപേക്ഷാവസ്തുവിന് 2010 - ലെ ന്യായവിലയായ 3 7,41,300 - യിൽ 
നിന്ന് ആർ . ഒന്നിന് ? 6,00,000 പുനർ നിർണ്ണയിക്കാവുന്നതാണെന്ന് സൂചന ( 5 ) പ്രകാരം ജില്ലാ രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടു 
ള്ളതാണ് . കൂടാതെ ശ്രീ . ജയൻ ബഹു . കേരള ഹൈക്കോടതി മുമ്പാകെ WP ( c ) .7687 / 2021-ാം നമ്പരായി സമർപ്പിച്ച ഹർജിയിൻമേൽ 
സൂചന ( 4 ) പ്രകാരം ഉത്തരവ് ലഭ്യമായിരുന്നതാണ് . ടി വിധിന്യായത്തിലെ നിർദ്ദേശപ്രകാരം അപ്പീൽ കക്ഷിയായ ശ്രീ . ജയനെ 
26-4-2021 - ൽ ഗൂഗിൾ മീറ്റ് മുഖാന്തിരം കേട്ടിട്ടുള്ളതും ടി വിചാരണയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുള്ളതുമാണ് . 
ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിലും ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിലും ചുവടെ വിവരിക്കും പ്രകാരം ന്യായവില പുനർ 
നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Gaz . No. 22 / 2021 / DTP CLR - Fair Value ( Supplement ) . 


325 


2 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കൊണ്ട് സർക്കാർ 6-3-2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷാവസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് ( ഭൂമിയുടെ ന്യായവില നിർണ്ണയം ) ചട്ടം 5 ( 4 ) 
പകാരം ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 { 2014 റ്റി.ഡി. 
തീയതി 14-11-2014 പ്രകാരം ന്യായവിലയുടെ 50 ശതമാനവും , സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43 / 2018 / റ്റി . ഡി . തീയതി 31-3-2018 
പകാരം നില വില ന്യായവില യുടെ 10 ശത മാ നം , വർദ്ധ ന വും സർക്കാരിന്റെ മറ്റ് ഉത്ത ര വ ക ൾ ( പകാ ര മുള്ള 
വർദ്ധനവുകൾ കൂടി ഇതിന് പുറമേ കണക്കാക്കേണ്ടതാണ് . 


6-3-2010 - ൽ 


താലൂക്ക് 


കമ 
നമ്പർ 


അപ്പീൽ 
കക്ഷിയുടെ 
പേരും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


റീ സർവ്വ 
നമ്പർ 


ഭൂമിയുടെ 
ഇനം തരം 


സർക്കാർ 
നിശ്ചയിച്ച 
ന്യായവില 
( ആർ . ഒന്നിന് ) 

₹ 


പുനർ 
നിർണ്ണയിച്ച 
ന്യായവില 

₹ 


വിലാസവും 


1 


കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി 


519 / 8-2 


7,00,000 


10 


ശീ . 

ജയൻ , 
നെടിയത്ത് വീട് , 
മരുതൂർ 
കുളങ്ങര തെക്ക് , 
കരുനാഗപ്പള്ളി 


പുരയിടം 
" Residential Plot 

with Cor./Mun./ 
Pan . Road access " 


7,41,300 
( 519 / 8 - ൽ പ്പെട്ട 
വസ്തുവിന് ) 


ബഹു . കേരള ഹൈക്കോടതിയുടെ 26 -3-2021 - ലെ WP ( c ) . 7687 / 2021 -ാം നമ്പർ പ്രകാരമുള്ള ഉത്തരവ് ഇതിനാൽ 
പാലിച്ചിട്ടുള്ളതാണ് . 


FORM " C ' 


[ See Rule 5 ( 8 ) ] . 


NOTIFICATION 


No. DCKLM / 85542020 - M1 . 


3rd May 2021 . 


Whereas , it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamp Act , 1959 , read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1995 , the Fair Value of the land in Karunagappally Village of Karunagappally Taluk of Kollam District is hereby fixed finally 
as shown in the schedule hereto : 


SCHEDULE 


Sl . 


Name of 
District 


Name of 
Taluk 


No. 


Name of Village 

Block No. 
Survey No. with 
Sub - Division No. 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Fair Value 
of the land 
already fixed 
( as on 6-3-2010 ) 

₹ 


Revised 
Fair Value 
of land 

₹ 


1 


Kollam 


Karunagapally 
Municipality 


7,41,300 
Per Ares 


7,00,000 
Per Ares 


Karunagapally Karunagapally 

Block 
No. 10 
519 / 8-2 


Dry land 
Residential 
plot with Corp / 

Mun / Pan 
road access " " 


Collectorate , , 
Kollam . 


( Sd . ) 
District Collector . 


326 


3 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ബി . ശശികുമാർ ) 


നമ്പർ എഫ് -7941 / 2020 . 


2021 മേയ് 6 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില -- പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , മാങ്കോട് വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) , 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA3-54647-ാം നമ്പർ പരിപ്രതം . 
( 3 ) മാങ്കോട് വില്ലേജിൽ മാങ്കോട് മുറിയിൽ കുളത്തുമ്മേൽ വീട്ടിൽ ശ്രീ . ഹുസൈൻ സമർപ്പിച്ച അപേക്ഷ . 

( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 28-12-2020 -ാം തീയതിയിലെ എഫ് -17607 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് നൽകിയിട്ടുള്ളതും വില 
നിർണ്ണയിച്ച് വന്നിട്ടില്ലാത്തതുമാണെന്നും ആയത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
( പസ്തു ത അപേ ക്ഷ യിൽ 

സൂചന ( 4 ) ഉപകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) ( പകാ ര മുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ 
സബ് ഡിവിഷൻ 

നമ്പർ 


6-3-2010 - ലെ 
വിജ്ഞാപനത്തിലെ 
ക്ലാസിഫിക്കേഷനും 
വിലയും 
₹ 


പുനർ 
നിർണ്ണയിച്ച് 
ക്ലാസിഫി 
ക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 

വില 
( ആർ ഒന്നിന് 

₹ 


മാങ്കോട് 


291/15 


Govt . Property 


3,500 


Garden Land 
without road 


53 


ശ്രീ . ഹുസൈൻ , കൊട്ടാരക്കര 
കുളത്തുമ്മേൽ 
പച്ചയിൽ വീട് , 
തട്ടുപാലം , മുതയിൽ , 
മാങ്കോട് 


access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷ ണൽ ആഫീസർ . 


327 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 13:45:34 
+ 05'30 ' 


